Reg. No. രജി. നമ്പർ 
KITV ( N )/ 12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


| 


| Vol. Iv 
- വാല്യം 55 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No. 


16th November 2010 

2010 നവംബർ 16 
25th Karthika 1932 
| 1932 കാർത്തിക 25 


| 45 


നമ്പർ 


PART III 
Stores Purchase 


Collegiate Education Department 

SHORT TENDER NOTICE 
No. A3-673 /2010/Lab-Equip . 14th October 2010 . 
. . Sealed tenders are invited for the supply of 
Laboratory Equipments and Chemicals for 
Rs. 3 ,00, 000 under Development of Library and 
Laboratory (Plan ) Scheme for Government 
College, Kottayam . 

The cover containing the tenders should be 
superscribed " Tender for the supply of Laboratory 
Equipments and Chemicals for Rs. 3 ,00,000 
under Development of Library and Laboratory 
Scheme 2010 -11 ( Plan) " and addressed to the 
Principal, Government College, Kottayam , 
Nattakom P . O ., Kottayam -686 013 Last date 
for the receipt of tender is 2 p . m . on 27-11-2010 . 
Late tenders will not be accepted . The tenders will 
be opened at 3 p . m . on 27 -11 -2010 in the presence 
of such tenderers or their authorized representatives 
who may be present at that time. 

Intending tenderers way on application to the 
Principal, Government College, Nattakom P . O ., 
Kottayam obtain the requisite tender forms on which 
tenders should be submitted . Application 
for the tender form should be accompanied 
by, a cash remittance of Rs. 451 (including tax) 
which is the price fixed for a form and which 
is not refundable under any circumstances . 
Demand Draft for Rs. 451 on the local branch 


of SBT drawn in favour of the Principal , 
Government College , Kottayam and self addressed 
Stamped Cover should be enclosed with the 
application for tender forms to be sent by post. The 
tender formsare not transferable . Sale of tender form 
will be closed at 1 p , m . on 27- 11- 2010, Cheques or 
Stamps will not be accepted towards the cost of 
tender forms. Duplicate tender forms, if required will 
be issued at Rs. 225 (including tax ) per copy. 

The rate quoted should be valid upto 
31-3 - 2011. An Agreement in the prescribed form 
in Kerala Government Stamp Paper worth Rs. 50 
should be enclosed with the tender , Demand Draft 
for Rs. 3 ,000 ( 1 % of total cost ) on the local branch 
of SBT/SBI drawn in favour of the Principal, 
Government College, Kottayam should be submitted 
along with the tender as Earnest Money Deposit. 

2010 -11 സാമ്പത്തിക വർഷം കോട്ടയം ഗവൺമെൻറ് 
കോളേജിൽ ബിരുദ കോഴ® സുകൾക്കുളള ലാബറട്ടറി 
വികസന പദ്ധതിയിൽ 3 ,00 ,000 രൂപയുടെ 
ലാബറട്ടറി ഉപകരണങ്ങളും കെമിക്കലുകളും 
നൽകുന്നതിന് മുവച്ച് ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 

- ദർഘാസുകളുടെ കവറിനു പുറത്ത് 2010 -11 
സാമ്പത്തിക വർഷം ലാബറട്ടറി വികസന പദ്ധതി 
യിൽ ലാബറട്ടറി ഉപകരണങ്ങളും കെമിക്കലുകളും 
നൽകുന്നതിനുളള ദർഘാസുകൾ - എന്നെഴുതി 
പ്രിൻസിപ്പാൾ, ഗവൺമെൻറ് കോളേജ്, കോട്ടയം, 
നാട്ടകം പി , ഒ ., കോട്ടയം, പിൻ-686 013, എന്ന 
വിലാസത്തിൽ അയച്ചുതരേണ്ടതാണ്. ദർഘാസുകൾ 
2010 നവംബർ മാസം 27 -ാം തീയതി പകൽ 2 മണി 


കോളേജ . ആർ. ബി , സി വണ്ണം ( 

പിന്നാം 


വരെ സ്വീകരിക്കുന്നതാണ്, -- താമസിച്ചു കിട്ടുന്ന Koyilandy should be attached with the tender . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 2010 - Every tender should be accompanied by 
നവംബർ മാസം 27 -ാം തീയതി പകൽ 3 മണിക്ക് agreement in the Kerala Stamp Paper worth Rs. 50 . 
ദർഘാസുകാരോ അംഗീകത ( പ്രതിനിധികളാ 
ഹാജരുണ്ടെങ്കിൽ അവരുടെ സാന്നിദ്ധ്യത്തിൽ 

Rates , Sales Tax and Conditions of supply of 
തുറക്കുന്നതാണ്. 

articles should be clearly stated in respect of each 

item . The articles should be supplied and installed 
- ദർഘാസ് ഫോറം 2010 നവംബർ മാസം 27 -ാം in the specified place of College within two weeks from 
തീയതി പകൽ 1 മണിവരെ കോളേജ് ഓഫീസിൽ the date of supply order at their own expense . 
നിന്നും ലഭിക്കുന്നതാണ്. തപാലിൽ ദർഘാസ് ഫോറം The amount will be released after the 
ലഭിക്കേണ്ടവർ - ദർഘാസ് ഫോറത്തിന്റെ വിലയായ certification by the competent authority . 
451 രൂപയുടെ നികുതി ഉൾപ്പെടെ ഡിമാൻറ് The Principal, Government College , Koyilandy is 

ഡാഫ്റവും തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച് മേൽവിലാസം empowered to cancel or extend this tender at any 
എഴുതിയ കവറും സഹിതം അപേക്ഷ നൽകേണ്ടതാണ്. time without notice. 
bർഘാസ് ഫോറത്തിന്റെ വില ഒരു കാരണവശാലും 
തിരികെ നൽകുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ കൈമാററം 

Further details can be had from the college 
ചെയ്യുവാൻ പാടുളളതല്ല . ഭർഘാസ് ഫോറത്തിന്റെ 

office . 
വിൽപ്പന 27- 11- 2010 പകൽ 1 മണിക്കും അവസാനി 

2010-11 വർഷത്തെ പ്ലാൻ പദ്ധതി വിഹിത 
കുന്നതാണ്, 

പ്രകാരം എസ്. എ . ആർ, ബി , ററി , എം , ഗവണ്മെൻറ 
ചെക്കുകൾ , പോസ്ററൽ മാർഡറുകൾ, കോളേജ്, കൊയിലാണിയിലെ ഫിസിക്സ് 
സററാമ്പുകൾ എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വില ലാബിലേക്ക് 50 , 000 രൂപ വില വരുന്ന ഉപകരണങ്ങൾ 
യായി സ്വീകരിക്കുന്നതല്ല . ഫോറം വി . പി . പി . വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച 

കാ 
തായി അയയ്ക്കുന്നതല്ല . ഡ്യൂപ്ലിക്കേററ് ദർഘാസ് കണീക്കുന്നു . നിശ്ചിത ടെണ്ടറുകൾ പൂരിപ്പിച്ച 
ഫോറത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ) 225 രൂപ 

2011 ജനുവരി 5 -ാം തീയതി ബുധനാഴ്ച രാകുന്നരം 
ആയീരിക്കും, 

3 ന ണിക്ക് മുമ്പായി ലഭിക്കത്തക്കവണ്ണം പ്രിൻസിപ്പാൾ , 

എസ്. എ . ആർ. ബി . ടി , എം. ഗവൺമെന 
ദർഘാസീൽ കാണിക്കുന്ന നിരക്കുകൾക്ക് 2011 

കോളേജ്, കൊയിലാണ്ടി, മുച്ചുകുന്ന" പി . ഒ , എന്ന 
മാർച്ച് 31 വരെ (പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. 

വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. നിശ്ചിത 
ർ ഘാസം ഫോറത്തിനോടൊപ്പം അൻപതുരൂപ 

ത 1 യ ത 1 4 1 1 ശ ഷ • ലഭിക്കുന്ന ടെണ്ടറുകൾ 
വിലയുളള മുദ്രപ്പത്രത്തിൽ ഉടമ്പടീയും നിരത ഭവ്യ സ്വീകരിക്കുന്നതല്ല . ടെസറുകൾ അന്ന ദിവസം 
മായി 3, 000 രൂപയുടെ ഡിമാൻറ് ( ഡാഫ്റും 3 , 30 മണിക്ക് തുറക്കുന്നതായിരിക്കും, ഫാറങ്ങളുടെ 
നൽകേണ്ടതാണ്. 

വിൽപ്പന ഒരു മണിക്ക് അവസാനിക്കുന്നതായിരിക്കും , 

അപേക്ഷയോടൊപ്പം ഫാറത്തിന്റെ വിലയായി 
Government College, 

| (Sd,) . 

169 രൂപ (നുററി അറുപത്തിഒൻപത് രൂപ മാത്രം 
Kottayam . 

Principal. 

നികുതിയടക്കം അടയ്ക്കേണ്ടതാണ്. തപാലിൽ 

ഫാറം ആവശ്യമുളളവർ ടെണ്ടർ ഫോറത്തിൻറ 
RE- TENDER NOTICE 

തുകയേക്കാം 40 രൂപ കൂടുതൽ മണിയോർഡറായി 
അയക്കേണ്ടതാണ്. ഫോറത്തിന്റെ വിലയായി 

ക്ക്, ഡി , ഡി . എന്നിവ സ്വീകരിക്കുന്നതല്ല . 
No. Al -268/2010 . 

21st October 2010. 

വി , പി . പി . ആയി | ഫാറം അയയ്ക്കു ന്നതല്ല . 

പൂരിപ്പിച്ച ഫോറത്തിനൊപ്പം നിരതദ്രവ്യമായി ആർ 
Scaled tenders are invited for the supply of 

തുകയുടെ ഒരു ശതമാനം ഡി , ഡി , ആയി സമർപ്പി 
Physics Lab equipments at an estimate cost of 

ക്കേണ്ടതാണ്. കൂടാതെ 50 രൂപയുടെമുപ്പത്രത്തിൽ 
Rs. 50,000 to SARBTM Government College , 

തയ്യാറാക്കിയ എഗ്രിമെൻറും നൽകേണ്ടതാണ്. സ 
Koyilandy. The envelope containing the tender should 

ഒാർഡർ ലഭിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സ്വന്തം ചെലവിൽ 
be superscribed " Tender for the supply of Physics 

സാധനങ്ങൾ കോളേജാഫീസിൽ എത്തിച്ച് നിശ്ചിത 
Lab equipments under Plan Scheme 2010 - 11" and സ്ഥലങ്ങളിൽ സ്ഥാപിച്ച് പ വ ർ ത്തി പ്പി ച് 
addressed to the Principal, SARBTM Government 

കാണിക്കേണ്ടതാണ്. 
College, Koyilandy, Muchukunnu P . O . The 

ടെർ റദ്ദാക്കാനോ നീട്ടിവയ്ക്കാനോ ഉള്ള 
last date for receipt of tender in the office 
is at 3p. m . on 5 - 1 - 2011. Late tenders will not 

അധികാരം ( പീൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 
be accepted . The tenders will be opened at 

കൂടുതൽ വിവരങ്ങൾക്ക് കോളജ് ആഫീസുമായി 
3 . 30 p . m . on the above date in the presence of 

ബന്ധപ്പെടേണ്ടതാണ്. 
such of the tenderers or their authorised represent S . A . R . B . T . M . 
atives who may be present at that time. 

Government College, 
Application for the tender form should be 

Koyilandy. 

Princip ... 
"accompanied by cash remittance of Rs. 1 69 

TENDER NOTICE 
(Rupees one hundred and sixty nine only ) 

| [ No. 7/ 2010) 
including VAT) which is not refundable under 
any circumstances. Sale of tender forms will be No. Al -404/2010 . 

6th October 2010. 
closed at 1 p . m . 01 above date . Those who wish 

Sealed tenders are invited for the supply and 
to purchase tender form by post shall send installation of Sports Goods (Multi Gym Unit, Tread 
an additional amount of Rs. 40 by M . O . to cover, 

Mill, Exercise Cycle) for an amount of 
Postal Charges. Cheque, D . D . etc . will not be 

Rs. 3 ,06,108 from UGC XI Plan Scheme. 
accepted towards the cost of tender form . Tender 
form will not be send by V . P . P . EMD 1 % of The tenders should be superscribed 7/2010 
quoted amount drawn in favour of the Principal, Tender for supply and installation of Sports Goods 
Government College, Koyilandy payable at SBI, 2010 - ! 1 " and addressed to " The Principal, 


Sd .) 


ആയി അയയ്ക്കുകയോ ചെയ്യുന്നതല്ല . ഡപ്പാറ 
ർഘാസ് ഫോറങ്ങൾക്ക് 320 രൂപ അധികമായി 
അടയ്ക്കുന്നതാണ്. 
- ദർഘാസിനോടൊപ്പം കാട്ടുചെയ്ത തുകയുട 
1 % വരുന്ന സംഖ്യയ്ക്കും ഡിമാൻറം ഡാഫ്ററ് നിരത 
വ്യമായി വയ്ക്കണതാണ്. കൂടാതെ 100 രൂപയുടെ 
കേരളമുപ്പത്രത്തിൽ ഒരു (പഥമിക എഗൻ 
വയക്കണ്ടതാണ്, 


E . K . N . 11 . 
Government College, 
Elerithattu , 
Kasaragod . 


! 


( ed. ) 
Pri . 


E . K . Nayanar Memorial Government College , 
Elerithattu, Elerithattu P . O . , Kasaragod District , 
Pin -671 314. " Last date of receipt of tender is 
23-11- 2010 , 2 . 30 p . m . Late tenders will not be 
accepted . Thetenders will be opened at 
3 p . m . op 23-11 - 2010 in the presence of such 
of the tenderers or their authorized representatives 
who may be present at thattime. 

Intending tenderers may submit an application 
n the Principal, E . K . N . M . Government College , 
Elcrithattu , to obtain the requisite tender forms on 
which tenders should be submitted . Application 
for the tender forms should be accompanied 
by a cash remittance of Rs. 614 + VAT Rs. 26 
which is the price fixed for a form . Cost of 
tender forms is not refundable under any 
circumstances. Those who wish to get the 
tender forms by post may remit an additional 
amount of Rs. 30 . The tender forms are not 
transferable. Sale of tender forins will be closed 
at 2 p . n , on 22-11-2010 , Cheques, D . D . , Postage 
Stamps etc . will not be accepted towards the 
cost of forms, nor will the forms be sent by 
V . P . P . Duplicate tender forms, if required will be 
issued at Rs. 320 per copy. 

The tender should be accompanied by a 
D . D . for an amount equal to 1 % of total amount 
quoted as E . M . D . and preliminary agreement 
in Kerala Samp Paper of value Rs. 100 . 

- എളരിത്തട്ട ഇ . കെ . നായനാർ മെമ്മോറിയൽ 
ഗവൺമെൻറ് കോളേജിലേക്ക് ആ വ ശ 1 2 3 യ 
സ്പോർട്ട് സം സാധനങ്ങൾ ( മൾട്ടിജി , യു ണിററ്, 

തഡ്മിൽ എക്സർസൈസ് സൈക്കിൾ ) വിതരണം 
ചെയ്ത സ്ഥാപിക്കുന്നതിന്മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിക്കുന്നു . ഇതിനായി യു . ജി . സി , പദ ധ തിയിൽ 
3, 06, 108 രൂപ നീക്കിവച്ചിട്ടുണ്ട്. 

ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനു പുറത്ത 
172110 സ്പോർട്ട്സ് സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിനുളള ദ് ഘാസ് 2010 -11 99 എന്നെഴുതി 
( പീൻസിപ്പാൾ , ഇ , കെ , എൻ, എം . ഗവൺമെൻറ് 
കോളേജ്, എളേരിത്തട്ട്, എളേരി ത്തട്ടം പി . ഒ ., 
കാസറഗോഡ് ജില്ല , പിൻ- 671 314 എന്ന വിലാസത്തിൽ 
അയക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന 
അവസാന തീയതി 23-11- 2010 ഉച്ചയ്ക്ക് 2 . 30 മണി 
വരെയാണ്. വകി ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . 8 ഘാസുകൾ 23- 11- 2010 
വൈകുന്നേരം 3 മണിക്ക് അപ്പോൾ ഹാജരായിട്ടുളള 
കരാറുകാരുടെയോ അവരുടെ അംഗീകത ഏജറ്റി 
ൻറയോ സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്. 

- സാധനം വിതരണം ചെയ്യാൻ താൽപ്പര്യമുളളവർ 
ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് പ്രിൻസിപ്പാൾ , 
ഇ . കെ . നായനാർ മാറിയൽ ഗവൺമെൻറ് കോളേജ്, 
എളേരിത്തട്ട , കാസറഗോഡ് എന്ന വിലാസത്തിൽ 
അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷാഫോറത്തോടൊപ്പം 
ദർഘാസ് ഫോറത്തിന്റെ വില 614 രൂപയും വാറ് 
26 രൂപയും അടക്കം 640 രൂപ പണമായി 
അടയ്ക്കേണ്ടതാണ്, ദർഘാസ് ഫോറം തപാൽ മാർഗ്ഗം 
ലഭിക്കുവാൻ താൽപ്പര്യമുള്ളവർ 30 രൂപ അധികമായി 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിൻറെ വില 
തിരിച്ചു നൽകുന്നതല്ല . ദർഘാസ് ഫോറം കൈമാററം 
ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിൻറ 
വിൽപ്പന 22-11-2010 ന് ഉച്ചക്ക് 2 മണിക്ക 
അവസാനി ക്കും, ദർഘാസ് ഫോറത്തിൻറെ വിലയായി 
ചെക്ക്, . ഡാഫറസ്, പോസ റേറജ് സ് റ്റാമ്പ് 
മുതലായവ സ്വീകരിക്കുകയോ ഫോറം വി പി , പി . 


